Kerala Gazette No. 9 dated 28th February 2017 . 
PART I 


GOVERN 


സ 


ക ന 


- 


സർക്കാർ 


MENT OF KO 


ന 


KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 


വനം വന്യജീവി വകുപ്പ് ചന്ദനവെള്ള ചിപ്സിനെ ചന്ദന ക്ലാസിഫിക്കേഷനിൽ 
ഉൾപ്പെടുത്തി ഫോറസ്റ്റ് കോഡ് ഭേദഗതി ചെയ്ത് ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നു 


- വനം വന്യജീവി ( ബി ) വകുപ്പ് 
സ . ഉ . ( എംഎസ്.) നമ്പർ 51/2016 / വനം. 

തിരുവനന്തപുരം, 2016 ഡിസംബർ 31. 


പരാമർശം: - (1) അഡീ ഷ ണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് 

ഫോറസ്റ്റ്സ് ( ഫോറസ്റ്റ്, ലാന്റ് ആന്റ് റിസോഴ്സസ്) - ന്റെ 
30 - 1- 2016 തീയതിയിലെ പാ ( 5) 4633/ 16 നമ്പർ കത്ത്. 


- (2) 26 -4 - 2013 - ലെ സ . ഉ . ( എംഎസ് .) നമ്പർ 47/ 2013 / വനം. 


ഉത്തരവ് 


കേരള ഫോറസ്റ്റ് കോഡ് Volume III Appendix V1- ലെ ഖണ്ഡിക 28 പ്രകാരം 
ചന്ദന തടിയെ 13 ആയി തരംതിരിച്ചിട്ടുണ്ട്. പരാമർശം 2 - ലെ ഉത്തരവ് പ്രകാരം സാന്റൽ 
ബില്ലറ്റ് കൂടി കേരള ഫോറസ്റ്റ് കോഡ് Volume III Appendix VI- ലെ 
നിലവിലുള്ള ചന്ദന ക്ലാസിഫിക്കേഷനൊപ്പം 14-ാമതായി ഉൾപ്പെടുത്തി ഭേദഗതി 
വരു ത്തി യിട്ടു ണ്ട്. ഫോറസ്റ്റ് കോഡ് പ്രകാരം നില വിൽ ചന്ദനവെള്ള ചിപ്സ് 
നശിപ്പിച്ചു ക ള യു ക യാണ് ചെയ്യു ന്ന ത് . എന്നാൽ ഔഷധി ഉൾപ്പെടെ ധാരാളം 
ആയൂർവേദവും മറ്റ് സ്ഥാപനങ്ങളും സർക്കാരിന്റെ മറയൂർ ചന്ദന ഡിപ്പോയിൽനിന്നും 
ചന്ദനവെള്ള ചിപ്തിന്റെ ലഭ്യത അന്വേഷിക്കുന്നു എന്നും ആയതിനാൽ ചന്ദനവെള്ള 
ചിപ് സ് കൂടി ചന്ദന ക്ലാസി ഫി ക്കേ ഷ നിൽ ഉൾപ്പെ ടു ത്തു മ്പോൾ ആ യത് 
ഇ - ലേല ത്തിൽ ഉൾപ്പെടു ത്താ നാകു കയും അതു വഴി സ്വകാര്യ സംരം ഭ കർക്ക് 
ഇ - ഓക്ഷനിൽ പങ്കെടുക്കാനാകുകയും ചന്ദനവെള്ള ചിപ്സ് ഡിപ്പോയിൽ കിടന്ന് 
നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാവുന്നതുമാണ്. ആയതിനാൽ കേരള ഫോറസ്റ്റ് കോഡ് 


വാല്യം III അനു ബന്ധം VI - ലെ ഖണ്ഡിക 28 - ൽ 15 - ാ മ തായി ചന്ദനവെള്ള 
ചിപ്സിനെകൂടി ചന്ദന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നതിനായി പരാമർശിത 
കത്തു പ്രകാരം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് 
( ഫോറസ്റ്റ്, ലാന്റ് ആന്റ്റിസോഴ്സസ്) ശുപാർശ സമർപ്പിച്ചിരുന്നു . 


സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് കേരള ഫോറസ്റ്റ് കോഡ് വാല്യം III 
അനുബന്ധം VI - ലെ ഖണ്ഡിക 28 - ൽ 15-ാമതായി ചന്ദനവെള്ള ചിപ്തസിനെ കൂടി 
ഉൾപ്പെടുത്തി ഫോറസ്റ്റ് കോഡ് വാല്യം III ഭേദഗതി വരുത്തി ഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഗിരിജ കുമാരി, ജി., 
ഡെപ്യൂട്ടി സെക്രട്ടറി. 


പിൻ സി പ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആന്റ് ഹെഡ് ഓഫ് 
ഫോറസ്റ്റ് ഫോഴ്സ്, തിരുവനന്തപുരം. 


അഡീഷ ണൽ പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഫോറസ്റ്റ്, 

ലാന്റ് ആന്റ് റിസോഴ്സസ്), തിരുവനന്തപുരം. 
നിയമ വകുപ്പ് ( അ നൗ ദ്യോ ഗിക കുറിപ്പ് നം . 11653 / ഒപ്പീ നി യൻ - ഡി2 / 

16 / നിയമം). 
അക്കൗണ്ടന്റ് ജനറൽ (ആഡിറ്റ്/ എ ആന്റ് ഇ ), കേരള, തിരുവനന്തപുരം. 
എല്ലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കും/ ഡി വി ഷ ണൽ ഫോറസ്റ്റ് 
- ഓഫീസർക്കും ( പി. സി.എഫ്. ആന്റ് എച്ച്. ഒ. ഒ. എഫ്. മുഖേന). 
വെബ് & ന്യൂ മീഡിയ (വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന്). 
കരുതൽ ഫയൽ/ഓഫീസ് കോപ്പി. 


18 


